Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KL /TV ( N ) /12/12 -14 


ം 


കേGOVERN 


ക 


രള സർ 


സർക്കാം. 


MENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


9th October 2012 
2012 ഒക്ടോബർ 9 


THIRUVANANTHAPURAM, TUESDAY 


- No. 1 18 


Vol . I | 
വാല്യം 1 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


17th Aswina 1934 
| 1934 ആശ്വിനം 17 


PART III 


Stores Purchase 


Health Services Department 

TENDER EXTENSION NOTICE 
No. G5 -2497/2012 . 

- 19th September 2012. 


Competitive tenders are invited in sealed covers 
superscribing "" Tender No . G5 - 11 / 12 - 13 for supply of 
Reagent for Lab Worth | 4,98,400 for the year 2012 -13 for 
the use of Medical College Hospital, Thrissur. 


E .M . D — 1 % of the total cost 


The undersigned reserves the right to accept/reject/ 
postponed any tender without assigning any reasons. 
Further details if any, required can be had from this office 
during office hours in working days. 

- തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് 2012 -13 
കാലയളവിലേക്ക് ഏകദേശം 4, 98,400 വിലമതിക്കുന്ന 
താഴെക്കാണിച്ചിരിക്കുന്ന ഇനങ്ങൾ വിതരണം ചെയ്യുന്നതിന് 
“ദർഘാസ് നമ്പർ ജി5 -11 / 12 -13 എന്ന തലക്കെട്ടോടുകൂടിയ മുദ്ര 
വെച്ച കവറുകളിൽ മൽസരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

- ഇനം Reagent for Lab. 

ദർഘാസ് ഫോറത്തിന്റെ വില ( ഒറിജിനൽ) - 1,000 + 
സെയിൽസ് ടാക്സ്. 

ദർഘാസ് വിൽപന അവ സാ നിക്കുന്ന തീയതിയും 
സമയവും 25 - 10 - 2012, 3 മണി. 


Cost of tender form : 

Original — 1,000 + Sales Tax . 
Closing date and time of sale of tender form 
25- 10 - 2012, 3 p. m . - 

- Last date and time of receipt of tender - 31 - 10 - 2012 , 
11 a. m . 

| Opening date and time of tender - 31 - 10 - 2012 , 
12 Noon . 

Every tender should be accompanied with an 
agreement in Kerala Stamp Paper worth · 100 in the format 
given in the tender form . 


ദർ ഘാസ് സ്വീക രിക്കുന്ന അ വ സാന തീയ തിയും 
-- സമയവും 31- 10 -2012, 11 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
31-10 - 2012, 12 മണി. 


TENDER NOTICE 


ടെണ്ടർ തുകയുടെ 1 % നിരതദ്രവ്യമായി ടെണ്ടിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 100 വിലയുള്ള മുദ്രപ്പത്രത്തിൽ പ്രാരംഭ 
ഉടമ്പടി വെയ്ക്കേ ണ്ട താ ണ് . (മാതൃക ടെണ്ടർ ഫോ മിൽ 
അച്ചടിച്ചിട്ടുണ്ട്. ) ഫോറത്തിന്റെ വില നേരിട്ട് ഓഫീസിൽ 
അടയ്ക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി സമയങ്ങ 
ളിൽ ഓഫീസിൽനിന്നും ലഭ്യമാണ്. കാരണം കാണിക്കാതെ 
ദർഘാസ് നീട്ടി വെയ്ക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള 
അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


Medical College Hospital, 
Thrissur. 


(Sd.) 
Superintendent. 


No. E3 -5796/2011/ MCCH . | 12th September 2012 . 

Sealed Competitive tenders are invited from 
qualified firms for supplying 1 No.of Endoscopy System 
to the Department of Gastroenterology attached to 
Medical College Chest Hospital, Mulamkunnathukavu . 
Details regarding the procedure can be obtained from this 
office during working hours . Additional informations are 
mentioned below . 

Estimated cost - " 15, 00,000 . 
Earnest Money Deposit — 1 % of the total amount. 
Cost of tender form : 

Original — 2 ,500 + VAT. 
- Duplicate = 1,500 + VAT. 


Date from which tender form sale commences 
10- 10 - 2012 . 


Last date and time for issuing tender form 
19 -10-2012 , 4 p . m . 

Last date and time for receiving tender 
30 - 10 - 2012, 12 Noon. 


- 


Date and time at which tender form will be opened 
30 -10- 2012, 2 p. m . 


Technical bid and price bid has to be submitted 
separately and if obtuse will be rejected . An agreement in 
" 100 (Rupees one hundred only ) worth Kerala Stamp 
paper has to be executed before effecting the supply . The 
Hospital Development Society of Medical College Chest 
Hospital, Mulamkunnathukavu will make the payments after 
satisfactory installation and working from the HDS funds. 
The Superintendent, Medical College Chest Hospital, 
Mulamkunnathukavu holds the reject to defer or to reject 
tender. 


മെഡിക്കൽ കോളേജ് നെഞ്ചുരോഗ ആശുപത്രിയിലേക്ക് 
ആവശ്യമായ ഒരു എൻഡോസ്കോപ്പി സിസ്റ്റം വിതരണം 
ചെയ്യു ന്ന തിനായി മുദ്ര വെച്ച് ദർഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ടി പ്രവർത്തിയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ 
ഈ ഓഫീസിൽ നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ അറിയാവു 
ന്നതാണ്. 


അടങ്കൽ തുക - 15,00,000 . 
നിരതദ്രവ്യം - ആകെ തുകയുടെ 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - 2,500+ വാറ്റ്. 

ഡ്യൂപ്ലിക്കേറ്റ്- 1,500 + വാറ്റ്. 
ദർ ഘാസ് ഫോറം വിൽപ്പന തുടങ്ങുന്ന തീയതി 
10 - 10 - 2012 . 


- ദർഘാസ് ഫോറം വിൽപ്പന അ വ സാ നി രി ക്കുന്ന 
തീയതിയും സമയവും 19- 10 -2012, 4 മണി. 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന തീയതിയും സമയവും - 
30 - 10 - 2012 , 12 മണി. 


ടെണ്ടർ ഫോറത്തിന്റെ വില (ടാക്സ് അടക്കം) - 341. 

ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
- സമയവും - 29 - 10 - 2012 , 3 മണി. 

- ടെണ്ടർ കിട്ടേണ്ട അവസാന തീയതിയും സമയവും 
30 - 10 - 2012 , 5 മണി. 

- ടെണ്ടർ തുറക്കുന്ന തീ യ തിയും സമയവും 
31- 10 - 2012 , ഉച്ചയ്ക്ക് 12 മണി. 

- ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേണ്ട 
അവസാന തീയതി 31- 12 - 2012. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
30 - 10 - 2012, 2 മണി. 


സാങ്കേതിക സംക്ഷിപ്തവും വില നിലവാരവും വേറെ 
വേറെ സമർപ്പിക്കേണ്ടതും അല്ലാത്തവ നിരാകരിക്കുന്നതുമാണ്. 

100 (നൂറു രൂപ മാത്രം) വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ ടി 
(പ്രവർത്തിക്കു മുമ്പ് കരാറിലേർപ്പെടേ ണ്ട താ ണ് . മെഷീന്റെ 
തൃപ്തികരമായ കൈമാറ്റവും പ്രവർത്തന ക്ഷമതയും ഉറപ്പു 
വ രു ത്തി യ തി നു ശേഷം ഈ സാമ്പത്തിക വർഷത്തിലെ 
ഗവൺമെന്റ് ഫണ്ടിന്റെ ലഭ്യതയനുസരിച്ച് ആയതിന്റെ തുക 
അനുവദിക്കുന്നതായിരിക്കും. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും 
നിരാകരിക്കുന്നതിനുമുള്ള അധികാരം ആശുപത്രി സൂപ്രണ്ടിൽ 
നിക്ഷിപ്തമാണ്. 


- ടെണ്ടർ ഫോറം കിട്ടുന്നതിനും പൂരിപ്പിച്ച് അയയ്ക്കേണ്ട 
തു മായ മേൽവിലാസം - സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് 
ആശുപത്രി, കോഴിക്കോട്. 


Medical College Hospital, 
Kozhikode . 


| ( Sd.) 
Superintendent. 


Office of the Superintendent, 
Medical College Chest Hospital, 
Mulankunnathukavu . 


( Sd.) 
Superintendent. 


TENDER NOTICE 


No, S1/ 9711 /2012 . 

- 14h September 2012 . 
Sealed tenders in the prescribed Proforma are invited 
for the supply of the Temperature Recorder with Battery 
Back - up — 5 Nos. to the Medical College Hospital, 
Kozhikode . 

Superscription tender number should be specifically 
noted as - No . S1/9711/2012. 

EMD - 1 %. 


Price of tender ST (Cash only/Money order) — . 341. 

Date and time for close of sale of tender forms 
29 -10 - 2012 , 3 p . m . 

| Last date and time for receipt of tender - 30 -10 - 2012, 
5 p . m . 

Date and time for opening of tender — 31 - 10 - 2012 , 
12 noon . 

Date up to which the rates are to be firm — 31- 12 - 2012 . 


Address of officer from whom tender forms are to be 
obtained and whom tenders are to be sent — The 
Superintendent, Medical College Hospital, Kozhikode . 


-- കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് 
ബാറ്ററി ബാക്ക് അപ്പ്ഉള്ള ടെമ്പറേച്ചർ റിക്കാർഡർ - 5 എണ്ണം 
വിതരണം ചെയ്യുന്നതിന് നിശ്ചിത ഫോറത്തിൽ സീൽ ചെയ്ത 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ടെണ്ടർ അയയ്ക്കുന്ന കവറിനുമുകളിൽ ടെണ്ടർ നമ്പർ 
എസ്1 /9711/ 2012 എന്ന് വ്യക്തമായി കാണിച്ചിരിക്കണം. 


നിരതദ്രവ്യം- 1 %. 


